Reg . No. KLTY12 


Covernment of Kerala 

1901 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVI] Trivandrum , Wednesday, 


21st Janus ry 1981 
IstMagl a 1902 


[ No. 55 


ദകരള സർക്കാർ 


ധനകാര്യ (എസ്ററാബ്ലിഷ്മെൻറ്_സ ) വകുപ്പ് 
നമ്പർ 91706/ Estt. C5/80 / Fin . 

തിരുവനന്തപുരം, തീ :. മി , 1981 ജനുവരി 20. 


വിജ്ഞാപനം 


1 , 

ആലപ്പുഴജില്ലയിൽ ചേർത്തല താലൂക്കിൽകുത്തിയതോട് ആന ° ഥാന 
മാക്കി ഈ വിജ്ഞാപനം ഗവൺമെന്റ് ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി 15 
ദിവസത്തിനുശേഷം സർക്കാർ നിശ്ചയിക്കുന്ന തീയതിമുതൽ പുതിയ ഒരു 
സബ് ട്രഷറി ( പവർത്തിച്ചു തുടങ്ങുന്നതാണ്. 

2 . താഴെ പറയുന്ന പഞ്ചായത്തുകൾ ഈ ടഷറിയുടെ അധികാര 
പരിധിയിൽ വരുന്നതാണ്. 

1 , 

തുറവൂർ പഞ്ചായത്ത് 
2 . കുത്തിയതോട് പഞ്ചായത്ത് 
3 . 

കോടംതുരുത്തു പഞ്ചായത്ത് 
4 , 

എഴുപുന്ന പഞ്ചായത്ത 

5 , അരൂർ പഞ്ചായത്ത് 
പെൻഷൻ, സേവിംഗ്സ് ബാങ്ക് മുതലായ എല്ലാവിധ 
ഈ ടഷറി കൗണ്ടർ മുഖേന നടത്തുന്നതാണ്. 

3 . കുത്തിയതോട് സബ് ട്രഷറി തുറന്നു പ 
മുതൽ രണ്ടാം ഖണ്ഡികയിൽ പ്രതിപാദിക്കുന്നപഞ്ചാ 
പണമിടപാടുകൾ പ്രസ്തുത ടഷറിമുഖേന നടക്കു 
33212/ MC 


NA 


വിൽപ്പനയ്ക്കുളള 


ഫണ്ടും 


സ്ററാമ്പുകൾ , കറുപ്പ്, 1 കഞ്ചാവ് E മുതലായവയും 
ഫാറങ്ങളും ഈ ട്രഷറിയിൽനിന്നും വിതരണം ചെയ്യുന്നതാണ്. 

കുടാതെ 
ടഷറികോഡ് 1 -ാം വാല്യം 151158ം, ചട്ടങ്ങൾ അനുസരിച്ച് ഡിപ്പാർട്ടു 
മെൻറ് കാഷ് ചെസ്ററും മററു വിലപിടിപ്പുളള സാധനങ്ങളും പുതിയ സബ 
ടഷറിയിൽ സൂക്ഷിക്കുവാൻ സ്വീകരിക്കുന്നതാണ്. 

മേൽ വിവരിച്ച (പദേശാ 
തിർത്തിക്കുളളിൽ സർക്കാരിൽനിന്നും ലഭിക്കുവാനുള്ള പണം ബന്ധപ്പെട്ട 
മേലധികാരികളുടെ പ്രത്യേകാനുമതി കൂടാതെ കുത്തിയതോട് സബ് ട് 
യിൽ നിന്നല്ലാതെ മറെറാരു ട്രഷറിയിൽ നിന്നും നൽകുന്നതല്ല . 

4 , ഈ മേഖലയിലെ പേഴ്സണൽ ഡിപ്പോസിററ് , ലോക്കൽ 
ഡിപ്പോസിററ്, ജൂഡീഷ്യൽ ഡിപ്പോസിറ് മുതലായ അക്കൗണ്ടുകൾ അതാതു 
അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഇപ്പോൾ ഇടപാടുകൾ നടന്നുവരുന്ന ടഷറി 
കളുമായി തുടർന്നു നടത്താവുന്നതും അക്കൗണ്ടൻറ് ജനറലിന്റെ അനുമതി 
ലഭിക്കുന്ന മുറയ്ക്ക് കുത്തിയതോടം ടഷറിയിലേക്ക് മാററാവുന്നതുമാണ്. 
അതുപോലെതന്നെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും മററും പേരിലുളള 
IS ഷറി സേവിംഗ്സ് ബാങ്ക് നിക്ഷേപങ്ങൾ അവരവരുടെ താൽപ്പര്യാനുസരണം 
സബ് ടഷറിയിലേക്ക് 

നിയമാനുസരണം മാററുന്നതു 
വരെ ഇപ്പോൾ ഇടപാടുകൾ നടന്നുവരുന്ന ട്രഷറികൾ മുഖേനതന്നെ തുടർന്നു് 
നടത്താവുന്നതുമാണ്. ഈ പ്രദേശങ്ങളിലെ മണിയോർഡർ ഒഴിച്ചുളള പെൻഷൻ 
വിതരണവും കുത്തിയതോട് സബ് ട്രഷറിയിലേക്ക് നിയമാനുസരണം മാററു 
ന്നതുവരെ പഴയതുപോലെതന്നെ തുടരുന്നതാണ്. എന്നാൽ മണിയോർഡർ 
പെൻഷൻ കുത്തിയതോട് സബ് ട്രഷറി തുറന്നുപവർത്തിക്കുന്ന തീയതി 
മുതൽതന്നെ അവിടേക്ക് മാറ്റപ്പെടുന്നതാണ്. 

5 . കുത്തിയതോട് സബ്ടഷറിയുടെ അധികാരപരിധിയിൽപ്പെടാത്ത 
സ്ഥാപനങ്ങൾക്കും ഈ [ S ഷ റി യു മ ാ യി ഇടപാട് നടത്തണമെന്നുണ്ടെങ്കിൽ 
അതിന് സർക്കാരിൽ നിന്നോ സർക്കാർ അ ധി കാ ര പ്പെടു ത്തിയിട്ടു ള ള 
ഉദ്യോഗസ്ഥൻമാരിൽ നിന്നോ പ്രത്യേകാനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്. 


കുത്തിയതോട 


ഗവർണ്ണറുടെ ആജ്ഞാനുസരണം 

എസ്. പത്മകുമാർ , 
ധനകാര്യവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


tsITED BY THE S , G , P. AT TIME GOVERNMENT PRESS, 

TRIVANDRUM , 1981 


